Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


GOVERN 


കേ 


ക്കാർ 


രള സർക്കി 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd October 2012 
2012 ഒക്ടോബർ 23 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 20 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Karthika 1934 
1934 കാർത്തികം 1 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ALAPPUZHA DISTRICT 


പരസ്യം 


നമ്പർ എച്ച്.2 - 33784/ 2005. -- 2012 സെപ്റ്റംബർ 24. 

ആലപ്പുഴ സബ് രജിസ്ട്രാർ ആഫീസിലെ 1992 - ലെ 1962 -ാം 
നമ്പർ ഭാഗാധാര പ്രകാരം എ . മുഹമ്മദ് റഷീദ് എന്ന ആൾക്ക് 
ലഭിച്ചിട്ടുള്ളതും ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ 
പറവൂർ വില്ലേജിൽ സർവ്വേ നമ്പർ 2/ 23 (old Sy. No . 466/1C )- ൽ 
പെട്ട 4 ( നാല്) സെന്റ് സ്ഥലത്തിന്റെ അസ്സൽ ആധാരം 
നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ടി ആധാരം കണ്ടുകിട്ടുന്നവർ 
15 ദിവ സ ത്തി നകം രേഖാമൂലം ഈ ആഫീ സിൽ 
അറിയിക്കേണ്ടതും അല്ലാത്തപക്ഷം ടി ആധാരം അസാധു 
ആയി പരിഗണിക്കുന്നതും ടി ആധാരത്തിന്റെ സാക്ഷ്യപ്പെടു 
ത്തിയ പകർപ്പ് ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്ന തു 
മായിരിക്കും. സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന പരാതികൾ 
അസാധു ആയി പരിഗണിക്കുന്നതും സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പ് നൽകുന്നതുമായിരിക്കും. 

( ഒപ്പ്) 

ജില്ലാ കളക്ടർക്കുവേണ്ടി, 
ആലപ്പുഴ. 

ഡെപ്യൂട്ടി കളക്ടർ (ആർ. ആർ.) 


